| Reg . No. രജി. നമ്പർ 
KL / TV ( N )/12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


- 


JOVERNM 


SS 
A 


.കാർ 


ത് 


KERALA 


- 


MENT OF 
न्या अपत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


26th May 2009 
- 2009 മേയ് 26 
5th Jyaishta 1931 
1931 ജ്യേഷ്ഠം 5 


നമ്പർ 


PART III 


Forest Department 


അച്ചൻകോവിൽ ഡിവിഷൻ 

ലേലപ്പരസ്യം 
നമ്പർ എ2- 968/ 09. 

2009 മേയ് 6. 
അച്ചൻകോവിൽ ഡിവിഷനിലെ കല്ലാർ , കാനയാർ , അച്ചൻകോവിൽ റെയിഞ്ചുകളിലെ വിവിധ കേസുകളിൽപ്പെട്ടതും 
വിൽപ്പനയ്ക്ക് യോഗ്യമായിട്ടുള്ളതുമായ തൊണ്ടി സാമഗ്രികൾ അതാതു റെയിഞ്ചാഫീസുകളിൽവച്ച് പട്ടികയിൽ പറയുന്ന തീയതി 
കളിൽ രാവിലെ പത്ത്മണിക്ക് 16-12- 2008- ലെ 50 -ാം നമ്പർ സർക്കാർ ഗസറ്റിൽ പ്രൊ .5- 7698 /2008 തീയതി 6 - 12 - 2008 -ാം നമ്പരായി 
സംരക്ഷണ വിഭാഗം മുഖ്യവനപാലകൻ, തിരുവനന്തപുരം, ഫോറസ്റ്റ് ഷീറ്റ് 481 മുതൽ 488 വരെയുള്ള പേജുകളിൽ പ്രസിദ്ധപ്പെടുത്തി 
യിട്ടുള്ള ലേല വ്യവസ്ഥകൾക്കും വനംവകുപ്പിൽ നിലവിലുള്ള ഇതര ലേല വ്യവസ്ഥകൾക്കും വിധേയമായി താഴെ പട്ടികയിൽ 
പറയുന്ന സ്ഥലത്തും തീയതിയിലും അച്ചൻകോവിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റുദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. ഈ വിജ്ഞാപന തീയതിക്കുശേഷം ലേലം സംബന്ധമായി 
സർക്കാർ ഉത്തരവുകൾ എന്തെങ്കിലും ഉണ്ടായാൽ ആയതും ഈ ലേലത്തിന് ബാധകമായിരിക്കും. 


- പട്ടിക 


2009 


2010 


-|ക്രമനമ്പർ 


റെയിഞ്ചിന്റെ 


oforog 


സ്ഥലവും 


ജൂലൈ 


S്|ജൂൺ 


1|സെപ്റ്റംബർ 


1|ഒക്ടോബർ 


ഗം 


ജനുവരി 


8|നവംബർ 


9 
| 
ഡിസംബർ 


U|മേയ് 


8|ഫെബ്രുവരി5 


3|മാർച്ച് 


2 


- 


അച്ചൻകോവിൽ 
റെയിഞ്ചാഫീസ്, 
അച്ചൻകോവിൽ 
റെയിഞ്ചാഫീസ്, 
കാനയാർ 
റെയിഞ്ചാഫീസ്, 
കല്ലാർ 


| 


- 


1 


= 


11 
25 


17 
- 


- 
28 


17 
- 


29 
22 


1= 


29 
12 


- 
19 


26 


25 


28. 


ധ 


|T 


Gaz . No . 21/2009/DTP (Forest). 


216 


KERALA GAZETTE 


[PART III 


ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ ഈട്ടി, തേക്ക്മുതലായവയ്ക്ക് 20,000 രൂപയും പാഴ്വര തടികൾക്കും വിറകിനും 
10 , 000 രൂപയും ഇതര വനവിഭവങ്ങൾക്ക് 2,000 രൂപയും നിരതദ്രവ്യം കെട്ടി വയ്ക്കേണ്ടതാണ്. 

കോടതി ഉത്തരവ് വാങ്ങി ലേലം ചെയ്യുന്ന ഉല്പന്നങ്ങളുടെ മുഴുവൻ വിലയും ലേലത്തീയതിയിൽ തന്നെ കെട്ടി വയ്ക്കേണ്ട 
താണ്. 


ലേലദിവസം പൊതു അവധിയായി വന്നാൽ അടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്ന 
താണ്. ലേലത്തിൽ പങ്കെടുക്കണമെന്നാഗ്രഹിക്കുന്നവർ ലേലത്തിനു മുൻപായി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും അളവും 
പരിശോധിച്ച് അവയുടെ നടപ്പുനിൽപ്പുകൾ ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതാണ്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് ലേല 
ത്തിനുശേഷം ഉണ്ടാകുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 

ലേലക്കാർ അതാതു കാലത്ത് പ്രാബല്യത്തിലുള്ള വിൽപ്പന നികുതിയും വനവികസന നികുതിയും മറ്റ് നികുതികളും 
കൊടുക്കുന്നതിന് ബാദ്ധ്യസ്ഥമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നോ ബന്ധപ്പെട്ട അച്ചൻകോവിൽ, കാനയാർ, 
കല്ലാർ എന്നീ റെയിഞ്ചാഫീസിൽ നിന്നോ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും നേരിട്ട് അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയം, 
അച്ചൻകോവിൽ ഡിവിഷൻ, 
കൊല്ലം. 


( ഒപ്പ്) 
- ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


പെരിയാർ ടൈഗർ റിസർവ്, 

2. ദർഘാസുകൾ ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയുന്നതിന് 
- വെസ്റ്റ് ഡിവിഷൻ, പീരുമേട് 

തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ബന്ധപ്പെട്ട വില്ലേജാഫീസറോ 
ദർഘാസ്/ ലേലപ്പരസ്യം 

നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ്/ സർട്ടിഫിക്കറ്റ് 

സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
നമ്പർ എ2 - 1/ 2008. 

2009 ഏപ്രിൽ 24. 

- 3. ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഈ ഓഫീസിൽ 
- പെരി യാർ ടൈഗർ റിസർവ്വ്, വെസ്റ്റ് ഡിവി ഷ നിൽ 

ഒടുക്കേണ്ടതാണ്. 
ഉപയോഗത്തിലിരുന്നതും താഴെ പട്ടികയിൽ വിവരിക്കുന്നതുമായ 
സർക്കാർ വാഹനം ലേലം കൊള്ളുന്നതിന് താൽപ്പര്യമുള്ളവരിൽ 

- ലേല ദർഘാസിൽ പരിഗണിക്കപ്പെടാത്തവരുടെ നിരതദ്രവ്യം 
നിന്നും മുദ്ര വച്ച് ദർഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . 

- അപ്പോൾത്തന്നെ തിരികെ നൽകുന്നതാണ്. 
പൂരിപ്പിച്ചതും മുദ്രവെച്ചതുമായ ദർഘാസുകൾ നിശ്ചിത - കൂടുതൽ തുകയ്ക്കുള്ളദർഘാസുകൾ മേലധികാരത്തി 
നിരതദ്രവ്യത്തോടൊപ്പം 2009 ജൂൺ മാസം 10 -ാം തീയതി 

ലേക്ക് അയയ്ക്കുന്നതും മറ്റു ദർഘാസുകാർ നൽകിയ 
പകൽ 3 മണിവരെ ഈ ആഫീസിൽ സ്വീകരിക്കുന്നതും 

നിരതദ്രവ്യം അപ്പോൾത്തന്നെ തിരികെ നൽകുന്നതുമാണ്. 
അന്നേദിവസം പകൽ 3.30 - ന് അപ്പോൾ ഹാജരുള്ള ദർഘാസു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറോ ( പെരിയാർ 

ദർഘാസ് സംഖ്യ നിരതദ്രവ്യ സംഖ്യയിൽ കൂടുതലാണെങ്കിൽ 
വെസ്റ്റ് ഡിവിഷൻ) അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റു 

ദർഘാസ് സംഖ്യയുടെ 50 ശതമാനം ( നിരതദ്രവ്യം ഉൾപ്പെടെ) 
ഉദ്യോഗസ്ഥനോ ഡിവിഷൻ ആഫീസിൽ വച്ച് വാഹനം 

അപ്പോൾതന്നെ ഒടു ക്കേ ണ്ട താ ണ് . ദർഘാസ് സംഖ്യ 
പരസ്യമായി ലേലം ചെയ്യുന്നതും തുടർന്ന് ദർഘാസുകൾ 

നിരതദ്രവ്യത്തിനേക്കാൾ കുറവ് ആണെങ്കിൽ കൂടുതൽ 
തുറക്കുന്നതുമായിരിക്കും. ദർഘാസ് ഫാറങ്ങൾ ദർഘാസ് അടച്ച തുക വിജയിയായ ദർഘാസുകാരന് ദർഘാസ് തുറ 
ദിവസം പകൽ 12 മണിവരെ നിശ്ചിത വിലയും നികുതിയും ക്കുന്ന ദിവസം തന്നെ തിരികെ നൽകുന്നതാണ്. 
അടച്ചാൽ ഈ ആഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. കൂടുതൽ 

ദർഘാസുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അംഗീകാരത്തിന് 
വിവരങ്ങൾക്ക് പെരിയാർ വെസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറ 

വിധേയമായിരിക്കും. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനുള്ള 
ക്ടറുടെ ആഫീസിൽ ഓഫീസ് സമയങ്ങളിൽ അന്വേഷിക്കേണ്ട 

പൂർണ്ണ ആധികാരം ബന്ധ പ്പെട്ട ഉദ്യോ ഗ സ നിൽ 
താണ്. ദർഘാസ് ദിവസം പൊതു അവധി ദിവസമായി പ്രഖ്യാപി 

നിക്ഷിപ്തമായിരിക്കും. 
ക്കപ്പെട്ടാൽ അടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത സ്ഥലത്തും 
സമയത്തും ലേലം നടത്തുന്നതാണ്. 

8. ദർഘാസുകൾ അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 15 ദിവസ 

ത്തിനകം ബാക്കി സംഖ്യയും നിയമപ്രകാരമുള്ള നികുതി 
- പട്ടിക 

കളും അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 
വാഹനത്തിന്റെ വിവരം - മാരുതി ജിപ്സി 1996 

- 9. 15 ദിവസത്തിനുള്ളിൽ ബാക്കി സംഖ്യയും നികുതികളും 
മോഡൽ No. KL - 01 - K - 3372 . 

അടച്ച് നീക്കം ചെയ്തി ല്ലെ ങ്കിൽ ദർഘാ സു കാരൻ 
നിരതദ്രവ്യം-- രൂപ 1,000. 

ആ വ ശ്യ പ്പെ ടുന്ന പക്ഷം മറ്റൊരു 15 ദിവസംകൂടി 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 300 + വാറ്റ് ( വിൽപ്പന 

സംഖ്യയ്ക്ക് 12 ശതമാനം പലിശയും ദിവസം 20 രൂപ 
നികുതി). 

നിരക്കിൽ ഇരുപ്പു വാടകയും വസൂലാക്കി അനുവദിക്കുന്ന 
വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം - പെരിയാർ വെസ്റ്റ് 

തായിരിക്കും. ഇതിനുശേഷം അവധി അനുവദിക്കുന്നതല്ല . 
ഡിവിഷൻ ആഫീസ് കോംപൗണ്ട്, പീരുമേട്. 

ഇപ്രകാരം വീഴ്ചവരുത്തിയ ദർഘാസുകാരന്റെ നഷ്ടോത്തര 

വാദിത്വത്തിൽ ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാനത്തിലോ 
നിബന്ധനകൾ 

വിൽക്കുന്നതും ദർഘാസുകാരൻ അടച്ച തുക സർക്കാരി 
1. താൽപ്പര്യമുള്ളവർക്ക് പട്ടികയിൽ പറയുന്ന സ്ഥലത്ത് ലേക്ക് കണ്ടുകെട്ടുന്നതുമായിരിക്കും. 

സൂക്ഷിച്ചിരിക്കുന്ന വാഹനം ബന്ധപ്പെട്ട ആഫീസറുടെ 
അനുവാദത്തോടെ പരിശോധിച്ച് ഗുണനിലവാരം ബോദ്ധ്യ 

- ( ഒപ്പ്) 
പ്പെടാവുന്നതാണ്. ലേലത്തിനുശേഷം ഗുണനിലവാരം 
സംബ ന്ധിച്ച് ഉന്നയിക്കുന്ന യാതൊരു പരാതികളും പെരിയാർ ടൈഗർ റിസർവ്വ്, 

ഡെപ്യൂട്ടി ഡയറക്ടർ. 
പരിഗണിക്കുന്നതല്ല. 

വെസ്റ്റ് ഡിവിഷൻ, പീരുമേട്. ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


26th MAY 2009 ) 


FOREST DEPARTMENT 


217 


കമ 
നമ്പർ 


ടെൻഡർ നമ്പരും 
ജോലിയുടെ വിവരവും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 
രൂപ് 


1/ 2009 -10 -മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷൻ 19 ,400 
ആഫീസിനോടു ചേർന്ന് അനുബന്ധ 
നിർമ്മാണം 2009 - 10 - രൂപ 7 ,75,000 


2 


| Sl. 


No . 


3 


WILDLIFE DIVISION , MUNNAR 

TENDER NOTICE 
No. E - 936/2009 . 

6th May 2009. 
Sealed competitive tenders subscribing the name of 
the works are invited by the undersigned for and on 
behalf of Governor of Kerala from the registered 
contractors for the following work . 
Tender No. and 

E . M. D . 
Name of work with 

| Rs. 
Estimated amount 
1 1 /2009 - 2010 - Extension of office building 

at Wildlife Division , Munnar during 
2009 - 2010 -Rs. 7, 75,000 

| 19, 400 
2 2/ 2009 - 2010 - Construction of compound 

wall for information centre at paythotty in 
Mathikettan Shola National Park during 
2009 -2010 - Rs. 5, 00,000 

12,500 
3 3/ 2009- 2010 - Construction of compound 

wall for Kambakkallu Forest Station and 
Barrack in Chinnar Wildlife Sanctuary 
during 2009 - 2010 - Rs. 3 ,65 ,000 

9 ,200 
4 4/2009 -2010 - Providing Elephant proof 

trench for Amenity Centre at Top Station 
in Pampadum Shola National Park 
during 2009 - 2010 - Rs. 1, 45 , 000 

3, 700 


2/ 2009 - 10 - മതികെട്ടാൻഷോലയിൽ പേത്തൊട്ടി 12,500 
ഇൻഫർമേഷൻ സെന്ററിന്റെ ചുറ്റുമതിൽ 
നിർമ്മാണം 2009 - 10 - രൂപ 5,00,000 
3 /2009 -10 - ചിന്നാർ സാങ്ച്വറിയിൽ കമ്പക്കല്ല് 9,200 

ഫോറസ്റ്റ് സ്റ്റേഷനും, ബാരക്കിനും ചുറ്റുമതിൽ 
നിർമ്മാണം 2009 - 10 - രൂപ 3,65,000 
4/ 2009 - 10 - പാമ്പാടും ഷോലയിൽ അമിനിറ്റി 3,700 
സെന്ററിനു ചുറ്റും എലഫന്റ് പൂഫ് ട്രഞ്ച് 
നിർമ്മാണം 2009 -10 - രൂപ 1,45 ,000 


Cost of tender form — Rs. 700 + VAT for Sl. No. 1 and 

Rs. 400 + VAT for others. 
Last date and time of receipt of tender — 18 -6 -2009 , 3 p . m . 
Period of work — 3 Months. 

Tender forms and other conditions can be obtained 
from the office of the undersigned on application in writing 
and on payment of the cost of tender form either in cash 
or by money order (not refundable ) uptol p . m . on 
18 -6 - 2009 and will be opened by the undersigned or his 
deputee on the same day at 3 .30 p . m . in the presence of 
the applicants attending on that date . If the due date 
happens to be a holiday, the next working day will be the 
due date . Cost of tender form will not be refunded at any 
instances . 

The tender forms are not transferable . The Earnest 
Money Deposit noted against the work should be paid 
along with the tenders by Demand Draft (cheques or fixed 
deposit receipts will not be acceptable ) in favour of the 
undersigned payable at any nationalized bank at Munnar. 
Incomplete tender or tenders without EMD are liable to be 
rejected. The preliminary agreement in stamp paper worth 
Rs. 50 should be enclosed with tender. The undersigned 
reserves the right to reject any tender without assigning 
any reason . All other conditions prevailing in the Kerala 
Public Works Department and Forest Department are 
applicable to this tender notification also . 

- കേരള ഗവർണ്ണർക്കുവേണ്ടി വൈൽഡ് ലൈഫ് വാർഡൻ, 
മൂന്നാർ ഡിവി ഷൻ താഴെ വിവ രി ക്കുന്ന ജോലി കൾ 
കരാറെടുത്ത് ചെയ്തു തീർക്കു ന്ന തി നായി താൽപ്പര്യമുള്ള 
രജിസ്റ്റേർഡ് പി . ഡബ്ല . ഡി . കോൺട്രാക്ടർമാരിൽനിന്നും 
സീൽ ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില - ക മ ന മ്പർ 1 - ന് 

രൂപ 700 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 400 + വാറ്റ്. 
ദർ ഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയതിയും 

സമയവും 18 - 6 - 2009, 3 മണി. 
ജോലിയുടെകാലാവധി - 3 മാസം. 
ദർഘാസ് ഫോറങ്ങളും ജോലികളെ സംബന്ധിക്കുന്ന 
വിവരങ്ങളും ദർഘാസ് ഫോറത്തിന്റെ വിലയും വിൽപ്പന 
നികുതിയും കൂടി പണമായോ, മണി ഓർഡറായോ അടയ്ക്കുന്ന 
വർക്ക് ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയായ 
18 - 6 - 2009, ഉച്ചയ്ക്ക് 1 മണിവരെ ഈ ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ അന്നേ ദിവസം 
3 മണിവരെ ഈ ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് 
ഫോറ ത്തിന്റെ വില മടക്കിക്കൊടു ക്കു ന്ന ത ല്ല . ടെൻഡർ 
തുറക്കുന്ന ദിവസം ഏതെങ്കിലും കാരണവശാൽ പൊതു 
അവധിയായി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
സമയത്ത് ടെൻഡർ തുറക്കുന്നതായിരിക്കും. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി വൈകിട്ട് 
- 3.30 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
താഴെ ഒപ്പിട്ടിരിക്കുന്നയാളോ ടിയാൻ അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ ടെൻഡറുകൾ പൊട്ടിക്കുന്നതായിരിക്കും. 
ടെൻഡർ ഫോറത്തിനോടൊപ്പം നിരതദ്രവ്യത്തിനുള്ള ഡി . ഡി. 
(ചെക്കു ക ളോ , ഫിക്സഡ് ഡെപ്പോസിറ്റ് രസീതു കളോ 
സ്വീകരിക്കുന്നതല്ല.) മൂന്നാറിലുള്ള ഏതെങ്കിലും ദേശസാൽകൃത 
ബാങ്കിൽ മാറ്റാവുന്ന വിധത്തിലുള്ളതും താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ആളുടെ പേരിലുള്ളതുമായിരിക്കേണ്ടതാണ്. ദർഘാസിനോ 
ടൊപ്പം 50 രൂപ പത്രത്തിലുള്ള പ്രിലിമിനറി എഗ്രിമെന്റ് 
നൽകേണ്ടതാണ്. അപൂർണ്ണമായ ടെൻഡറുകൾ നിരസിക്കുന്ന 
താ യി രിക്കും. ഏതെങ്കിലും ദർഘാസ്, കരാറു കാ രനെ 
ബോദ്ധ്യപ്പെടുത്താതെ നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്നയാളിൽ നിക്ഷിപ്തമായിരിക്കും. പൊതുമരാമത്ത് 
വകുപ്പിൽ നിന്നും, വനംവകുപ്പിൽ നിന്നും കാലാകാലങ്ങളിൽ 
പുറപ്പെടുവിക്കുന്ന കരാർ വ്യവസ്ഥകൾ ഈ ജോലിക്കും 
ബാധകമായിരിക്കും. 

(Sd .) 
Munnar. 

Wildlife Warden. 


218 


KERALA GAZETTE 


[ PART III 


നെൻമാറ ഡിവിഷൻ 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ സി1 - 454 / 2009. 


2009 മേയ് 5 . 


നെൻമാറ ഡിവിഷനിലെ നെല്ലിയാമ്പതി റെയിഞ്ചിന്റെ പരിധിയിൽ വരുന്നതും സർക്കാരിലേക്ക്ഏറ്റെടുത്തതുമായ റോസറി/ 
ബിയാട്രീസ്/തൂത്തംപാറ എന്നീ എസ്റ്റേറ്റുകളിലെ 2008 - 09 കാലയളവിൽ ശേഖരിച്ചതും എസ്റ്റേറ്റ് കോമ്പൗണ്ടിൽ സൂക്ഷിച്ചു 
വരുന്നതും താഴെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നതുമായ വിഭവങ്ങൾ താഴെ സ്ഥലത്തും സമയത്തും തീയതിയിലും താഴെ വിവരിക്കുന്ന 
ദർഘാസ്/ ലേല നിബന്ധനകൾക്കും വനം വകുപ്പിന്റെ അതാത് സമയത്ത് നിലവിലുള്ള മറ്റ് ടെണ്ടർ / ലേല വ്യവസ്ഥകൾക്കും 
വിധേയമായി നെൻമാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ദർഘാസ്/ ലേലം 
ചെയ്ത് വിൽക്കുന്നതാണ്. പട്ടികയിൽ കാണിച്ചിരിക്കുന്ന വിളകൾ രാസവളപ്രയോഗങ്ങൾ നടത്താത്തവയാണ്. ലേലദിവസം പൊതു 
അവധിയോ ഹർത്താലോ പ്രഖ്യാപിക്കുന്നപക്ഷം പ്രസ്തുത ദർഘാസ്/ ലേലം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തും 
സ്ഥലത്തും വച്ച് നടത്തുന്നതാണ്. 


പട്ടിക 


-എസ്റ്റേറ്റിന്റെ 


| കമ 
നമ്പർ 


കാപ്പി കുരുമുളക് പൊള്ളി 


ഉദ്യേശ അളവ് (കിലോ ഗ്രാമിൽ) 
കുരുമുളക് കുരുമുളക് കുരുമുളക് ഗ്രാമ്പു കുടംപുളി 
(ഉണക്ക ) ( പൊള്ള) ( പൊടി) 


കാര്യം. 


തീയതി 


പേര് 


- 2 


2.5 


140 


10 


3.8 


3 . 8 


10-6-20 


2760 


190 


- 


41 


ബിയാട്രീസ് 23600 

0 .500 - 15 

9 - 6 - 2009 
റോസറി 

68040 

- 2.5 

10 - 6 - 2009 
തൂത്തംപാറ 66645 

11 - 6 - 2009 
നിരതദ്രവ്യം - 10 ,000 രൂപ . 
ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 100+ വിൽപ്പന നികുതി. 
ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും സമയവും - കമ നമ്പർ 1 - ന് 8 - 6 - 2009, 5 മണി, കമ നമ്പർ 

2- ന് 9 -6- 2009, 5 മണി, ക്രമനമ്പർ 3- ന് 10- 6- 2009, 5 മണി. 
ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന തീയതിയും സമയവും ക്രമനമ്പർ 1- ന് 9 - 6 - 2009, 10 മണി, ക്രമനമ്പർ 2 - ന് 10 - 6 - 2009, 

- 10 മണി, ക്രമനമ്പർ 3- ന് 11- 6 -2009, 10 മണി. 
ലേല തീയതിയും സമയവും കമ ന മ്പർ 1 - ന് 9 - 6 - 2009, 12 മണി, കമ ന മ്പർ 2 - ന് 10 - 6 - 2009, 12 മണി, 

| ക്രമനമ്പർ 3 - ന് 11-6 - 2009, 12 മണി. 
ലേല സ്ഥലം നെൻമാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽവെച്ച്. 

നിബന്ധനകൾ 


1. ദർഘാസ്/ ലേല വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കൈയൊപ്പും 
സാക്ഷ്യപ്പെടുത്തിയ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽ നിന്നുമുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ്/ 

ഡവിംഗ് ലൈസൻസ്/ പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പോ നിരതദ്രവ്യം 
കെട്ടിവയ്ക്കുന്നതിനു മുമ്പായി ഹാജരാക്കേണ്ടതാണ്. കൂടാതെ ദർഘാസ്/ ലേല നിബന്ധനകൾ പാലിക്കുന്നതിൽ 
വീഴ്ചവരുത്തിയാൽ തൻമൂലം സർക്കാരിന് ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ ഈടാക്കാവുന്നതാണെന്ന് സമ്മതിച്ചു കൊണ്ട് ഒരു 
സമ്മതപത്രം ഒപ്പുവയ്ക്കേണ്ടതാണ്. മേൽ വിവരിച്ച സർട്ടിഫിക്കറ്റോഏതെങ്കിലും തിരിച്ചറിയൽ രേഖയോ ഹാജരാക്കാത്തവരെ 
ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളുവാൻ അനുവദിക്കുന്നതല്ല. 
2. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ ദർഘാസ്/ ലേലത്തിനു മുമ്പായി വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന വിഭവങ്ങളുടെ 
ഗുണനിലവാരവും മറ്റും നേരിൽ കണ്ട് ബോദ്ധ്യപ്പെടേണ്ടതാണ്. ലേലത്തിനുശേഷം ഈവക കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു 
പരാതിയും പരിഗണിക്കുന്നതല്ല. 
3. പട്ടികയിൽ കാണിച്ചിരിക്കുന്ന വിഭവങ്ങൾ ലോട്ടുകളായിട്ടായിരിക്കും വിൽക്കുക. ഓരോ ലോട്ടിലെയും വിഭവങ്ങൾക്ക് ഒരു 
കിലോഗ്രാമിനുള്ള നിരക്ക് രേഖപ്പെടുത്തി വേണം ദർഘാസുകൾ സമർപ്പിക്കേണ്ടത്. ലേലം കഴിഞ്ഞാലുടൻ ഹാജരായവരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതും വിജയിയെ നിശ്ചയിക്കുന്നതുമാണ്. 
4. വിജയിയായ ദർഘാസ്/ ലേലക്കാരൻ ലേലം കഴിഞ്ഞാലുടൻ മൊത്തവില 20,000 രൂപയിൽ കുറവാണെങ്കിൽ മുഴുവൻ തുകയും 
അതിൽ കൂടുതലാണെങ്കിൽ മൊത്തം ലേലത്തുകയുടെ 35 % വില , കുറഞ്ഞത് 20,000 രൂപയും കൂടിയത് 1,00,000 രൂപയും എന്ന 
കണക്കിൽ മൊത്തം പണമായോ ഡി. ഡി . യായോ ലേലദിവസം തന്നെ അടയ്ക്കേണ്ടതാണ്. ലേല സംഖ്യയുടെ 35 % തുക 
1 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ ലേലദിവസം അടച്ച 1,00, 000 രൂപ കിഴിച്ച് ബാക്കി തുക ലേലദിവസം കഴിഞ്ഞ് 7 
പ്രവൃത്തി ദിവസത്തിനകം ട്രഷറിയിൽ അടച്ച് രശീത് ഹാജരാക്കേണ്ടതാണ്. നിശ്ചിത തുക ഒടുക്കാതിരുന്നാൽ ലേലം റദ്ദ് 
ചെയ്തതായി കണക്കാക്കി നിരതദ്രവ്യം ഉൾപ്പെടെ അതുവരെ അടച്ച എല്ലാ തുകയും സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതാണ്. 
അഡ്വാൻസ് തുക അവസാനം നീക്കംചെയ്യുന്ന വനവിഭവങ്ങളുടെ വിലയിലേക്ക് മാത്രമേ വകകൊള്ളിക്കുകയുള്ളു. 


26th MAY 2009 ) 


FOREST DEPARTMENT 


219 


5. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തിയതായുള്ള അറിയിപ്പും ബാക്കി തുകയും അടച്ച് തീർക്കുവാനുള്ള ചെലാൻ ഫോറവും അയച്ച 
തീയതി മുതൽ 40 ദിവസത്തിനകം ചെലാൻ ഫോറത്തിൽ കാണിച്ചിട്ടുള്ള തുക സർക്കാരിന്റെ നിർദ്ദിഷ്ട ഖജനാവിൽ അടച്ച് 
ചെലാൻ രസീത് റെയിഞ്ച് ഓഫീസർക്ക് എത്തിച്ച് കൊടുക്കേണ്ടതാണ്. എല്ലാ വിഭവങ്ങളും മുഴുവൻ തുകയും അടച്ച് തീർത്ത് 

ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം അറിയിക്കുന്ന ദിവസം മുതൽ 40 ദിവസത്തിനകം നീക്കം ചെയ്യേണ്ടതാണ്. 
6. മേൽ സൂചിപ്പിച്ച നാൽപ്പത് ദിവസത്തിനകം (40 ദിവസം) തുക അടച്ച് ലേല വസ്തുക്കൾ നീക്കം ചെയ്യാത്തപക്ഷം പതിനെട്ട് 
ശതമാനം ( 18 % ) പലിശയോടുകൂടി ബാക്കി തുക അടയ്ക്കുന്നതിന് ഒരു മാസം ( 30 ദിവസം) വരെയും ഇരുപത്തിനാല് 
ശതമാനം ( 24 %) പലിശയും പിഴപലിശയിൻമേൽ രണ്ടര ശതമാനം ( 24 %) സർചാർജ്ജും ഈടാക്കി കൊണ്ട് അടുത്ത ഒരു 
മാസം വരെയും ( 30 ദിവസം) 36 % പിഴപലിശയും പിഴപലിശയിന്മേൽ 5 % സർചാർജ്ജും ഈടാക്കികൊണ്ട് വീണ്ടും ഒരു മാസം 
കൂടിയും (30 ദിവസം) ഇങ്ങനെ ആകെ 3 മാസം വരെ ( 90 ദിവസം) റെയിഞ്ച് ഓഫീസർക്ക് കാലാവധി ദീർഘിപ്പിച്ച് 
അനുവദിക്കാവുന്നതാണ്. അപ്രകാരം ദീർഘിപ്പിച്ച സമയപരിധിക്കകവും പണമടയ്ക്കാതെ വന്നാൽ, അടച്ച തുക സർക്കാരിലേക്ക് 
കണ്ടു കെട്ടുകയും ലേലംകൊണ്ട് വകകൾ വീഴ്ചക്കാരന്റെ നഷ്ടോത്തര വാദിത്വത്തിൽ പുനർദർഘാസ്/ ലേലം വഴി 

വിറ്റഴിക്കുന്നതുമാണ്. 
7. ദർഘാസ്/ ലേലം സ്ഥിരപ്പെടുത്തിയത് അറിയിക്കുന്ന തീയതി മുതൽ 130 ദിവസത്തിനകം (നൂറ്റിമുപ്പത് ദിവസം) എല്ലാ തുകയും 
അടച്ചുതീർക്കാത്തപക്ഷം ദർഘാസ്/ ലേലം റദ്ദാക്കുന്നതും ആയത് ദർഘാസ്/ ലേലക്കാരന് 10 ദിവസത്തെ അവധിവെച്ച്മുൻകൂട്ടി 
നോട്ടീസ് കൊടുത്തതിനുശേഷം അതേ റെയിഞ്ചിലെ ദർഘാസ്/ ലേലത്തിൽ ഇപ്രകാരം പുനർലേല വില്പന നടത്തുന്നതുമാണ്. 
തന്മൂലം ഡിപ്പാർട്ട് മെന്റിന് ഉണ്ടാകുന്ന എല്ലാ കഷ്ട ന ഷ് ട ങ്ങൾക്കും ആദ്യ ലേല ക്കാ രൻ/ ദർ ഘാ സുക്കാരൻ 
ഉത്തരവാദിയാകുന്നതുമാണ്. 
8. ദർഘാസ്/ ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്റെതാഴെ പറയുന്ന അധികാരങ്ങൾ ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല: 


( എ ) ഏതെങ്കിലും വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ നിരതദ്രവ്യം യാതൊരു കാരണവും പറയാതെ സ്വീകരിക്കുകയോ 

നിരാകരിക്കുകയോ ചെയ്യാവുന്നതാണ്. 


( ബി) ദർഘാസ്/ ലേലത്തിനായി പരസ്യപ്പെടുത്തിയ ഏതെങ്കിലും ലോട്ടുകൾ വിൽക്കാതിരിക്കുകയോ പരസ്യപ്പെടുത്തിയിട്ടില്ലാത്ത 

ഏതെങ്കിലും ലോട്ട് വിൽക്കുകയോ ചെയ്യാവുന്നതാണ്. 


( സി ) ലേലത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന ഏതെങ്കിലും നടപടികളിൽ ഏർപ്പെട്ടെന്ന് ബോദ്ധ്യപ്പെടുന്നപക്ഷം ലേലക്കാരനെ 
- ലേലത്തിൽ നിന്നോ ലേലസ്ഥലത്തുനിന്നോ പുറത്താക്കാവുന്നതാണ്. 


( ഡി ) ലേലം വിളിക്കുന്നവർ പരോക്ഷമായി യോജിച്ച് സർക്കാരിനെ പ്രതികൂലമായി ബാധിക്കുന്ന നടപടികളിൽ ഏർപ്പെട്ട് 

പ്രതീക്ഷിച്ച വില ലഭിക്കുന്നില്ല എന്ന് ബോദ്ധ്യപ്പെട്ടാൽ ലേലം നിർത്തിവയ്ക്കാൻ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


9. പോസ്റ്റ് ഓഫർ ദർഘാസ്/ ലേലം നടത്തി 7 ദിവസത്തിനകം സമർപ്പിക്കേണ്ടതാണ്. ആയത് നിലവിലുള്ള നിബന്ധനകൾക്ക് 
വിധേയമായി മാത്രം പരിഗണിക്കുന്നതാണ്. ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നോ, 
നെല്ലിയാമ്പതി/ കൊല്ലങ്കോട്/ ആലത്തൂർ എന്നീ ഫോറസ്റ്റ് റെയിഞ്ച് ഓഫീസുകളിൽ നിന്നോ പ്രവർത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ചറിയാവുന്നതാണ്. 


10. 24 - 6 - 2008 - ലെ ഗസറ്റ് നമ്പർ 26 - ൽ പ്രസിദ്ധപ്പെടുത്തിയ Pro ( 5 ) 2613/ 2008 തീയതി 12 -6 - 2008 നമ്പർ ആയി പരസ്യപ്പെടുത്തിയ 
പുതുക്കിയ ദർഘാസ്/ ലേല പരസ്യത്തിലെ പൊതുവായ നിബന്ധനകൾ ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. 


9- 6- 2009 , 10 -6 -2009, 11 - 6- 2009 - ന് ദർഘാസ്/ ലേലത്തിൽ പങ്കുകൊള്ളുവാൻ ആരുംതന്നെമുന്നോട്ട് വരാതിരിക്കുകയോ, ടെണ്ടർ/ 
ലേലം റദ്ദ് ചെയ്യുകയോ ചെയ്യുന്നപക്ഷം പട്ടികയിൽ കാണിച്ച് വിളകൾ 16 - 6 - 2009 , 17 - 6 - 2009, 18 - 6 - 2009 തീയതികളിലോ, 
23 - 6- 2009, 24 -6 -2009, 25- 6- 2009, 29 - 6- 2009 , 7- 7 -2009, 14 - 7- 2009- ൽ നിശ്ചിത സ്ഥലത്തും സമയത്തും ദർഘാസ്/ ലേല പ്രകാരം വിൽപ്പന 
നടത്തുന്നതായിരിക്കും. 


കേരള വനം വകുപ്പിന്റെ വെബ്സൈറ്റുകളായ www.keralaforest.org & www.fmiskerala. org 


ഈ ദർഘാസ്/ ലേലപ്പരസ്യം 
എന്നിവയിലും ലഭ്യമാണ്. 


( ഒപ്പ്) 


ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസ്, 
നെന്മാറ. 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ. 
( കേരള ഗവർണ്ണർക്കു വേി ) 


220 


KERALA GAZETTE 


[ PART III 


മണ്ണാർക്കാട് ഡിവിഷൻ 


അടങ്കൽ തുക - രൂപ 16 ലക്ഷം. 


ദർഘാസ് പരസ്യം 


നിരതദ്രവ്യം - രൂപ 40,000. 


നമ്പർ ഡി. 2897 / 2009 . 


2009 ഏപ്രിൽ 28. 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 2,400 + വാറ്റ്. 


ജോലി പൂർത്തിയാക്കേണ്ട കാലാവധി 31 - 12 - 2009. 
- മണ്ണാർക്കാട് ഡിവി ഷ നിൽ 2009 - 10 സാമ്പ ത്തിക 
വർഷത്തിൽ ഏറ്റെടുത്ത് പൂർത്തീകരിക്കാനുദ്ദേശിക്കുന്ന താഴെ 

കേരള പൊതുമരാമത്ത് വകുപ്പിലും വനം വകുപ്പിലും 
വിവരിക്കുന്ന പ്രകാരമുള്ള പ്രവൃത്തിക്ക് " ബി ക്ലാസ്സിൽപ്പെട്ടതോ ടെണ്ടർ സംബന്ധമായി നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും 
അതിനുമുകളിലുള്ളതോ ആയ രജിസ്ട്രേഷനുള്ള പി. ഡബ്ലു . ഡി. ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
അംഗീകൃത കരാറു കാ രിൽ നിന്നും മത്സരസ്വഭാ വമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 

(ഒപ്പ്) 
ടെണ്ടർ തീയതി ഉച്ചയ്ക്ക് ഒരു മണി വരെ മണ്ണാർക്കാട് 

ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസർ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ഓഫീസ് സമയങ്ങളിൽ 

മണ്ണാർക്കാട്. 

- ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 
വാങ്ങാവുന്നതാണ്. ടെണ്ടർ ഫോറങ്ങൾ ടെണ്ടർ ദിവസത്തിന് 
7 പ്രവൃത്തി ദിവസങ്ങൾക്ക് മുൻപുമുതൽ ഓഫീസ് സമയങ്ങ 
ളിൽ ലഭിക്കുന്നതാണ്. 

സൗത്ത് വയനാട് ഡിവിഷൻ, കൽപ്പറ്റ 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്ത മുദ്രവച്ച് 
കവറിൽ ദർഘാസ് സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ 

ദർഘാസ് പരസ്യം 
ടെണ്ടർ തീയതി ഉച്ചയ്ക്ക് 3 മണിവരെ സ്വീകരിക്കുന്നതാണ്. 
10 -6-2009 -ാം തീയതി 3.30- ന് സന്നിഹിതരായിട്ടുള്ള ദർഘാസ് 

നമ്പർ ബി1 - 3658 / 2008. 

2009 ഏപ്രിൽ 28. 
സമർപ്പിച്ച കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ മണ്ണാർക്കാട് - സൗത്ത് വയനാട് ഡിവിഷന്റെ കീഴിലുള്ള കൽപ്പറ്റ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടു ഫോറസ്റ്റ് റെയിഞ്ചിലെ സുഗന്ധഗിരി പ്രോജക്റ്റ് ഏരിയായിലെ 
ത്തുന്ന ഉദ്യോഗസ്ഥനോ ടെണ്ടർ തുറക്കുന്ന താ യിരിക്കും. യൂണിറ്റ് 1 മുതൽ ലക്കിടി മുതുതല വരെയുള്ള വനഭൂമിയിലെ 
ഏതെങ്കിലും സാങ്കേതിക കാരണവശാൽ പ്രസ്തുതദിവസം പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് 
ടെണ്ടർ നടക്കാതെ വന്നാൽ യഥാക്രമം 17 - 6 - 2009 അഥവ -- കൈമാറിയതുമായ 20.228 ഹെക്ടർ സ്ഥലത്ത് മാർക്ക് ചെയ്ത 
24 -6- 2009 തീയതികളിൽ മുകളിൽ പരാമർശിച്ചപ്രകാരം ടെണ്ടർ 455 എണ്ണം വിവിധയിനം ഹാർഡ് വുഡ് മരങ്ങൾ മുറിച്ചു 
നടത്തുന്നതാണ്. ടെണ്ടർ ദിവസം ഒരു പൊതു ഒഴിവുദിവസമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ നിർദ്ദേശാനുസരണം തടികൾ, ബില്ലറ്റ്, 
വരുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപ്പറഞ്ഞ - വിറക് എന്നിവ ശേഖരിച്ച് കുപ്പാടി ഗവൺമെന്റ് ടിംബർ 
സമയത്തുംസ്ഥലത്തും പ്രസ്തുത ടെണ്ടർ നടത്തുന്നതായിരിക്കും. -- ഡിപ്പോയിൽ എത്തിക്കുന്ന ജോലി സംബന്ധിച്ചുള്ള ദർഘാസ് 
താഴെ പരാമർശിച്ച പ്രകാരമുള്ള നിരതദ്രവ്യം മണ്ണാർക്കാട് 18 -6 - 2009 - ന് പകൽ 3 മണിക്ക് സൗത്ത് വയനാട് ഡിവിഷണൽ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ എടുത്ത ഫോറസ്റ്റ് ഓഫീസറോ, അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഡിമാന്റ് ഡാറ്റാ യോ പ്ലഡ്ജ് ചെയ്തിട്ടുള്ള ഫിക്സഡ് ഉദ്യോഗസ്ഥനോഇത്തരം കരാർ പ്രവർത്തികൾ സംബന്ധിച്ച് 
ഡെപ്പോസിറ്റ് റസീപ്റ്റ് ആയോ ദർഘാസിനോടൊപ്പം ഉള്ളടക്കം കാലാ കാ ല ങ്ങ ളിൽ പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾക്കും 
ചെയ്യേണ്ട താ ണ്. 50 രൂപ വില യുള്ള കേരള സർക്കാർ നിബന്ധ ന കൾക്കും വിധേയ മായി പരസ്യമായി ദർഘാസ് 
മുദ്രപ്പത്രത്തിൽ നിശ്ചിത മാതൃകയിലുള്ള ഒരു പ്രാഥമിക ഉടമ്പടി നടത്തുന്നതാണ്. ദർഘാസുകൾ 18- 6-2009 -ാം തീയതി ഉച്ചയ്ക്ക് 
ദർ ഘാ സി നോ ടൊപ്പം ഉള്ളടക്കം ചെയ്യേ ണ്ട താ ണ് . 12 മണിവരെ സൗത്ത് വയനാട് ഡിവിഷണൽ ഫോറസ് 
താഴെ പരാമർശിച്ച പ കാ രമുള്ള നിര ത ദ വ്യ വും ഓഫീസിൽ നിന്നും ലഭി ക്കു ന്നതും പൂരിപ്പിച്ച് മുദ്രവച്ച 
പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യാതെ സമർപ്പിക്കപ്പെടുന്ന ദർഘാസുകൾ അന്നേ ദിവസം 2 മണി വരെ സ്വീകരിക്കുന്നതു 
ദർഘാസുകൾ നിരാകരിക്കപ്പെടുന്നതായിരിക്കും. ദർഘാസ് മായിരിക്കും. ടി ദർഘാസുകൾ ദർഘാസ് നൽകിയവരുടെയും 
ഫോറങ്ങൾ യാതൊരു സാഹചര്യത്തിലും കൈമാറ്റം ചെയ്യാൻ ലേലക്കാരുടെയും സാന്നിദ്ധ്യത്തിൽ അന്നേ ദിവസം 3 മണിക്ക് 
പാടുള്ളതല്ല. ദർഘാസ് സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ തുറക്കുന്നതുമായിരിക്കും. ദർഘാസുകൾ തുറക്കാൻ നിശ്ചയി 
പ്രവൃത്തി സമയങ്ങളിൽ മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ക്കുന്ന ദിവസം ദർഘാസ് നടക്കാതിരിക്കുകയോ പൊതു ഒഴിവ് 
ഓഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 

ദിവസമായി വരികയോആണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി 
- പ്രവൃത്തിയുടെ പേര്- അഗളി റെയിഞ്ചിലെ ഷോളയൂർ 

ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും ദർഘാസുകൾ തുറക്കു 
ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട മൂച്ചിക്കടവ് സാൻഡൽ 

ന്ന താണ്. ടി ദിവസവും ദർഘാസ് നടത്താൻ കഴിയാതെ 
റീജനറേഷൻ ഏരിയയ്ക്ക് ചുറ്റും ചെയിൻ ലിങ്ക്ഡ് ഫെൻസിംഗ് 

വന്നാൽ ആയത് 23 -6- 2009 - ന് നിശ്ചിത സ്ഥലത്തും സമയത്തും 
നിർമ്മാണം (രണ്ടാം റീച്ച്). 

ദർഘാസുകൾ തുറക്കുന്ന താ ണ് . ( പ്രവൃത്തി സംബന്ധിച്ച 


26th MAY 2009 ] 


FOREST DEPARTMENT 


221 


വിശ ദാം ശ ങ്ങൾ താഴെ ഒപ്പിട്ടി രിക്കുന്ന ഉദ്യോ ഗസ്ഥന്റെ 
ഓഫീസിൽ അന്വേഷിക്കുകയോ ബന്ധപ്പെട്ട ഗസറ്റ് വിജ്ഞാപനം 
നോക്കു കയോ ചെയ്യേണ്ട താ ണ്. നിര ത ദ വ്യം 12, 500 
(പ്രന്തണ്ടായിരത്തിഅഞ്ഞൂറ്) രൂപ സൗത്ത്വയനാട് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിൽ പണമായി തന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്. 
വിശദമായ നിബന്ധനകൾ ഷെഡ്യൂളിൽ ചേർക്കുന്നതാണ്. 
പോസ്റ്റ് ഓഫറുകൾ ലേലത്തീയതി മുതൽ 7 ദിവസത്തിനകം 
മുക ളിൽ പറ ഞ്ഞ തായ ഗസറ്റ് വിജ്ഞാ പനത്തിലെ 
നിബന്ധനകൾ പ്രകാരം സ്വീകരിക്കുന്നതാണ്. 


മരങ്ങളുടെ എണ്ണം 455 ഹാർഡ്വുഡ്മരങ്ങൾ. 
തടികളുടെ അളവ് 170 M 
വിറകിന്റെ അളവ് 118 MT 
നീക്കം ചെയ്യേണ്ടതായ ഡിപ്പോ- ഗവൺമെന്റ് ടിംബർ 

ഡിപ്പോ, കുപ്പാടി. 
അടങ്കൽ തുക - രൂപ 4,96,000. 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 400 + വാറ്റ്. 
കരാർ കാലാവധി-- എഗ്രിമെന്റ് തീയതിക്കുശേഷം 4 മാസം. 


( ഒപ്പ്) 


കൂപ്പിന്റെ പേരുവിവരം - സുഗന്ധഗിരി പ്രോജക്റ്റ് യൂണിറ്റ് 
1 മുതൽ ലക്കിടി മുതുതല വരെ പവർ ഗ്രിഡ് കോർപ്പറേഷന് 
കൈമാറിയ വനഭൂമി. 


ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസ്, ഡിവിഷണൽ 
സൗത്ത് വയനാട് ഡിവിഷൻ, ഫോറസ്റ്റ്ഓഫീസർ. 
കൽപ്പറ്റ. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


